Kerala Gazette No 35 dated 4th September 2007. 


PART II 


= 


= 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


വിജ്ഞാപനം 


നമ്പർ 3106 / ലെജിൻ. 3/ 2007/ ലെജി. 


തിരുവനന്തപുരം, 2007 സെപ്റ്റംബർ 4. 


2007 - 


ല 


-- കേരള നിയമസഭയുടെ നട പടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം, 2007 - ലെ കേരള പോലീസ് ( ഭേദഗതി) ബിൽ 
ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ടത്തോടും, ഏൽപ്പിച്ചു 
കൊടുക്കപ്പെട്ട നിയമ നിർമ്മാണാധികാരം സംബന്ധിച്ച മെമ്മോറാണ്ടത്തോടുംകൂടി 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോ . എൻ. കെ . ജയകുമാർ , 


സെക്രട്ടറി. 


പ്രന്തണ്ടാം കേരള നിയമസഭ 

ബിൽ നമ്പർ 121. 


2007 - ലെ കേരള പോലീസ് ( ഭേദഗതി) ബിൽ 


1960 - ലെ കേരള പോലീസ് ആക്റ്റ് വീണ്ടും 
ഭേദഗതി ചെയ്യുന്നതിനുളള 

ഒരു 
ബിൽ 


പീഠിക - കേരള സംസ്ഥാനത്തെ പോലീസിന്റെ പ്രവർത്തനം മെച്ചപ്പെടു 
ത്തുന്നതിന് ചില നട പ ടി കൾ കൈക്കൊ ള്ള ണ്ട ത് അ ത്യാ വ ശ്യ മാ ണെ ന്ന് 
കരുതുന്നതിനാൽ ; 


-- ഭാരത റിപ്പബ്ലിക്കിന്റെ അൻപത്തെട്ടാം സംവത്സരത്തിൽ താഴെപ്പറയും പ്രകാരം 
നിയമം ഉണ്ടാക്കുന്നു : 


- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. (1) ഈ ആക്റ്റിന് 2007 - ലെ കേരള പോലീസ് 
( ഭേദഗതി) ആക്റ്റ് എന്ന് പേർ പറയാം. 

( 2 ) ഇത് 2 007 ഏപ്രിൽ 7 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 


-- 2. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1960 - ലെ കേരള പോലീസ് ആക്റ്റിലെ 
( 1961- ലെ 5 ) ( ഇതി നു ശേഷം പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശിക്കപ്പെടുക) 
2 -ാം വകുപ്പ് ( 1) -ാം ഉപവകുപ്പിൽ, 


- ( 1) നില വി ലു ള്ള (i) - ാം ഖണ്ഡം (i ബി ) ഖണ്ഡമാ യി പ ന ര ക്ക 
മി ടേ ണ്ടതും അപ്രകാരം പുനരക്ക മിട്ട ഖണ്ഡത്തിനു മുൻപായി താഴെ പ്പറയുന്ന 
ഖണ്ഡങ്ങൾ ചേർക്കേണ്ടതുമാണ്, അതായത്: - 

- " (i) “അതോറിറ്റി ” അല്ലെങ്കിൽ “അതോറിറ്റികൾ എന്നാൽ 17 ഇ 
വകുപ്പിൻ കീഴിൽ, യഥാക്രമം സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും സ്ഥാപിച്ചിട്ടുള്ള 
പോലീസ് കംപ്ലയിന്റ് സ് അതോറിറ്റി എന്നർത്ഥമാകുന്നു ; 

-- (iഎ ) “ ബോർഡ്” എന്നാൽ 17സി വകുപ്പ് പ്രകാരം രൂപവൽക്കരിക്കപ്പെട്ട 
പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡ് എന്നർത്ഥമാകുന്നു ; ; 

(2 ) (i ബി ) ഖണ്ഡമായി പുനരക്കമിട്ട് നിലവിലുള്ള (i)- ം ഖണ്ഡത്തിനു 
ശേഷം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, അതായത്: 

“ ( സി ) “കമ്മീഷൻ” എന്നാൽ 17 എ വകുപ്പ് പ്രകാരം രൂപവൽക്കരിച്ച 
“ സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ എന്നർത്ഥമാകുന്നു ; ; 


( 3 ) (ii ) -ാം ഖണ് ഡ ത്തിനു ശേഷം താഴെ പ റ യു ന്ന ഖണ് ഡം 
ചേർക്കേണ്ടതാണ്, അതായത്: 

"" (ii എ ) “ സർക്കാർ ” എന്നാൽ “ കേരള സർക്കാർ എന്നർത്ഥമാകുന്നു ; ; 

( 4 ) (iv )- ാം ഖണ്ഡത്തിനു ശേഷം താഴെപറയുന്ന ഖണ് ഡം 
ചേർക്കേണ്ടതാണ്, അതായത്: 

- “ (iv എ ) “ നിർണ്ണയിക്കപ്പെട്ട്” എന്നാൽ ഈ ആക്റ്റിൻകീഴിൽ ഉണ്ടാക്കിയ 
ചട്ടങ്ങളാൽ നിർണ്ണയിക്കപ്പെട്ട എന്നർത്ഥമാകുന്നു . 

3 . 3 എ എ ന്ന പു തിയ വകുപ്പ് ചേർ ക്ക ൽ . - പ ധാ ന ആ ക് റ്റിൽ 
3 -ാം വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

- " 3 എ .അന്വേഷണവും ക്രമസമാധാനവും വേർതിരിക്കൽ. ( 1) സർക്കാരിന് 
ഒരു പ്രദേശത്തെ ജനസംഖ്യ കണക്കിലെടുത്തുകൊണ്ടോ, അല്ലെങ്കിൽ അപ്രകാരമുള്ള 
പ്രദേശത്ത് നിലവിലുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടോഉത്തരവുവഴി, 
ഉത്ത ര വിൽ പ്രത്യേകമായി എടുത്തുപറ ഞ്ഞിട്ടുള്ള അങ്ങ നെ യുള്ള പ്രദേശത്ത് 
ദ്രുതഗതിയിലുള്ളഅന്വേഷണവും കൂടുതൽ പ്രാഗത്ഭ്യവും, ജനങ്ങളുമായി മെച്ചപ്പെട്ട 
ഐക്യബന്ധവും ഉറപ്പുവരുത്തുന്നതിനായി അന്വേഷണ ചുമതലയുള്ള പോലീസിനെ, 
ക്രമസമാധാന ചുമതലയുള്ള പോലീസിൽനിന്നും വേർതിരിക്കാവുന്നതാണ്. 

- (2 ) (1) -ാം ഉപവകുപ്പ് പ്രകാരം വേർതിരിക്കപ്പെട്ട പോലീസ് സേനയുടെ 
രണ്ട് വിഭാഗങ്ങളുടേയും സമ്പൂർണ്ണമായ സഹകരണം പോലീസ് ഡയറക്ടർ ജനറൽ 
ഉറപ്പു വരുത്തേണ്ടതാണ്. . 

4. 4 -ാം വകു പ്പ് പകരം ചേർക്കൽ. - ( 1) പ ധാന ആക്റ്റിലെ 4 -ാം 
വകുപ്പിനുപകരം താഴെപ്പറയുന്ന വകുപ്പുകൾ ചേർക്കേണ്ടതാണ്, അതായത്: - 

“4. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. (1) സംസ്ഥാനത്താകമാനമുള്ള 
പോലീസിന്റെ ഭരണം സർക്കാരിന്റെ നിയന്ത്രണത്തിനു വിധേയമായി, പോലീസ് 
ഡയറക്ടർ ജനറലിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 

- (2 ) സർക്കാർ, ഭാരത പോലീസ് സർവ്വീസിന്റെ, സംസ്ഥാന കേഡറിലെ 
അങ്ങനെയുള്ള പദ വി യിലേക്ക് ഉദ്യോഗക്കയറ്റം നൽകപ്പെട്ടതോ അങ്ങനെയുള്ള 
പദവിയിലേക്ക് ഉദ്യോഗക്കയറ്റം നൽകപ്പെടാൻ അർഹരായിട്ടുള്ളവരെയോ അവരുടെ 
പോലീസ് സൈന്യത്തെ നയിക്കാനുള്ള പരിചയത്തിന്റെയും മൊത്തത്തിലുള്ള സേവന 
ചരി ത ത്ത യും പരി ഗ ണി ച്ചു കൊണ്ട് പോലീസ് ഡ യ റ ക് ടർ ജന റലായി 
നിയമിക്കേണ്ടതാണ്: 

-- എന്നാൽ പോലീസ് ഡയറക്ടർ ജനറലായി തിരഞ്ഞെടു ക്ക പ്പെടുന്ന 
ഉദ്യോഗസ്ഥനെതിരെ ഏതെങ്കിലും കോടതിയിലോ ട്രൈബ്യൂണലിലോ വകുപ്പുതല 
ഏജൻസിയിലോ സംസ്ഥാന സർക്കാരിനു വേണ്ടി ഫയൽ ചെയ്ത ഒരു ചാർജ്ജ് 
തീർപ്പാകാതെ നിലവിലുണ്ടായിരിക്കാൻ പാടുള്ളതല്ല. 


4 എ പോലീസ് ഓ ഫീ സർ മാ രു ടെ ഏറ്റവും കുറഞ്ഞ ഉദ്യോഗ 
കാലാ വധി. ( 1 ) സർക്കാ രിന്, പോലീസ് ഡ യ റ ക്ടർ ജന റ ലിനും പോലീസ് 
സ്റ്റേഷനുകൾ, പോലീസ് സർക്കിളു കൾ, പോലീസ് സബ്- ഡി വി ഷ നു കൾ, 
പോലീസ് ജില്ല ക ൾ , പോലീസ് റേഞ്ചു ക ൾ , പോലീസ് സോണു കൾ 
എന്നിവ യുടെ ചുമതല വഹിക്കുന്ന എല്ലാ ഓഫീസർമാർക്കും തസ്തികയുടെ 
ചുമ തല ഏറ്റെടുത്ത തീയതി മുതൽ രണ്ട് വർഷ ത്തേക്ക് ഒരു സാധാരണ 
നിലയിലുള്ളഉദ്യോഗ കാലാവധി ഉറപ്പാക്കാവുന്നതാണ്. 

- എന്നാൽ സാധാരണ നിലയിലുള്ളഉദ്യോഗ കാലാവധി, സൂപ്പറാനുവേഷൻ, 
പ്രമോഷൻ, റിവേർഷൻ, സ്പെൻഷൻ, ലീവ് എന്നീ സംഗതികളിൽ ബാധകമാ 
യിരിക്കുന്നതല്ല. 

( 2 ) സർക്കാരിനോ നിയമനാധികാരിക്കോ ഏതെങ്കിലും നിയമപരമായതോ 
അല്ലെങ്കിൽ വകുപ്പുതല നടപടിക്കോ യാതൊരുവിധ ഭംഗവും കൂടാതെ, ഏതൊരു 
പോലീസ് ഓഫീസറേയും അങ്ങനെ ചെയ്യേണ്ടത് പ്രഥമദൃഷ്ട്യാ ആവശ്യമാണെന്ന് 
ബോധ്യമാകുന്നപക്ഷം താഴെപ്പറയുന്ന ഏതെങ്കിലും കാരണങ്ങളാൽ അതായത് : 

( എ ) അയാൾ പോലീസ് സേനയുടെ പ്രവർത്തനത്തെ ബാധിക്കത്തക്ക 

വണ്ണം കൃത്യ നിർവ്വഹണ ത്തിൽ അപാ നോ കാര്യക്ഷ മ ത 

യില്ലാത്തവനോആണെന്ന് കാണപ്പെടുകയാണെങ്കിലോ ; 
( ബി ) അയാൾ അസാന്മാർഗ്ഗിക പ്രവർത്തനം ഉൾപ്പെട്ട ഒരു ക്രിമിനൽ 

കേസിൽ കുറ്റാരോപിതനായിരിക്കുകയോ; 
( സി ) അയാൾക്കെ തിരെ വകു പ്പു തല നടപടികൾ ആരംഭിച്ചിട്ടു ണ്ട 

ങ്കിലോ ; 
- അയാൾ കൃത്യ നിർ വ്വ ഹ ണ ത്തിൽ വ്യക്ത മായ പക്ഷ പാതം 

പ്രദർശിപ്പിച്ചിരുന്നു എങ്കിലോ; 
( ഇ ) അയാളിൽ നിക്ഷിപ്തമായ അധികാരത്തിന്റെ ദുരുപയോഗത്തിനോ 

ദുർവിനിയോഗത്തിനോ ; കൂടാതെ 
(എഫ്) ഔദ്യോഗിക കൃത്യ നിർവ്വഹണത്തിലെ കഴിവില്ലായ്മയ്ക്കോ, 
രണ്ടു വർഷത്തെ സാധാരണ ഉദ്യോഗ കാലാവധി പൂർത്തിയാക്കുംമുമ്പായി 
സ്ഥലം മാററാവുന്നതാണ്. 

5 . III എ ആയി പുതിയ അദ്ധ്യായം ചേർക്കൽ. - - പ്രധാന ആക്റ്റിലെ III -ാം 
അദ്ധ്യായത്തിനുശേഷം, താഴെപ്പറയുന്ന അദ്ധ്യായം ചേർക്കേണ്ടതാണ്, അതായത്: - 


“ അദ്ധ്യായം III എ 
സംസ്ഥാന സുരക്ഷാ കമ്മീഷനും പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡും 

- പോലീസ് കംപ്ലെയിന്റ് സ് അതോറിറ്റിയും 
17 എ . സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ. (1) സർക്കാരിന്ഔദ്യോഗിക ഗസററിൽ 
വിജ്ഞാപനം വഴി, ഈ ആക്റ്റിൻകീഴിൽ കമ്മീഷന് ഏല്പിച്ചുകൊടു ക്കാ വുന്ന 
അങ്ങനെയുള്ള ചുമതലകൾ നിർവ്വഹിക്കുന്നതിനും അങ്ങനെയുള്ള കർത്തവ്യങ്ങൾ 
വിനി യോ ഗി ക്കു ന്ന തി നു മായി ഒരു സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ 
രൂപവൽക്കരിക്കാവുന്നതാണ്. 


( 2 ) കമ്മീഷനിൽ താഴെ പറയുന്ന അംഗങ്ങൾ ഉൾപ്പെട്ടിരിക്കേണ്ടതാണ്, 
അതായത്: - 


(i) ആദ്യ ന്തര വകു പ്പിന്റെ ചുമ ത ല യുള്ള മന്ത്രി അ ദ്ദേഹം അതിന്റെ 

ചെയർമാനായിരിക്കുന്നതും; 
(ii ) പ്രതിപക്ഷനേതാവ്; 
(iii ) ചീഫ് സെക്രട്ടറി- എക്സ് - ഒഫീഷ്യാ; 
(iv ) ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി-എക്സ്- ഒഫീഷ്യാ; 


( v) പോലീസ് ഡയറക്ടർ ജനറൽ-എക്സ്- ഒഫീഷ്യാ; 


(vi) ഗവർണ്ണർ നാമനിർദ്ദേശം ചെയ്ത മൂന്ന് അനൗദ്യോഗിക അംഗങ്ങൾ. 
(3) കമ്മീഷന്റെ സെക്രട്ടറി പോലീസ് ഡയറക്ടർ ജനറലായിരിക്കുന്നതാണ്. 


(4 ) (2 ) -ാം ഉപവകുപ്പിന്റെ ( vi ) -ാം ഖണ്ഡപ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 
എല്ലാ അംഗങ്ങളും രാജിയോ മരണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ 
അവരുടെ സ്ഥാനം ഒഴിയാത്തപക്ഷം അവർ ആ സ്ഥാനം മൂന്ന് വർഷക്കാലത്തേക്ക് 
വഹിക്കേണ്ടതും അവർ പുനർ നാമനിർദ്ദേശത്തിന് യോഗ്യരുമാണ്. 


( 5 ) ക മ്മീ ഷന്റെ ഒരു അ നൗ ദോ ഗിക അംഗം തുടർച്ച യാ യുള്ള 
മൂന്നിലധികം യോഗ ങ്ങ ളിൽ മതിയായ കാര ണ മില്ലാതെ ഹാജരാകാത്ത പക്ഷം 
കമ്മീഷൻ ചെയർമാന് അത്തരം അംഗത്തെ കമ്മീഷന്റെ അംഗത്വത്തിൽ നിന്നും 
നീക്കം ചെയ്യാവുന്നതാണ്: 

- എന്നാൽ ഈ ഉ പ വ ക പ്പില വ്യ വ സ്ഥ കൾ പ്രകാരം യാതൊരു 
അംഗത്തെയും അപ്രകാരം നീക്കം ചെയ്യുന്നതിനെതിരായി കാരണം കാണിക്കാൻ 
ന്യായമായ ഒരവസരം നൽകിയശേഷമല്ലാതെ നീക്കം ചെയ്യുവാൻ പാടുള്ളതല്ല . 

( 6 ) കമ്മീഷനിലെ ഏതെങ്കിലും അനൗദ്യോഗിക അംഗത്തിന് തന്റെ 
ഉദ്യോഗം, ചെയർമാന് ലിഖിതമായ നോട്ടീസ് നൽകിക്കൊണ്ട് രാജിവയ്ക്കാവുന്നതും, 
അപ കാ രമുള്ള രാജി അംഗീ ക രി ക്കു മ്പോൾ അയാൾ ഉദ്യോ ഗ ത്തിൽ നിന്നും 
ഒഴിയപ്പെട്ടതായി കരുതപ്പെടുന്നതുമാണ്. 

- (7 ) ക മ്മീഷൻ അതിന്റെ സ്വന്ത മായ നട പടി ക്രമ ങ്ങ ളെയും അത് 
നിർവ്വഹിക്കേണ്ടതായ പ്രവർത്തനങ്ങളെയും ക്രമീകരിക്കേണ്ടതാണ്. 

- (8 ) ( 2) -ാം ഉപവകുപ്പ് ( vi ) -ാം ഖണ്ഡപ്രകാരം ഗവർണ്ണർ നാമനിർദ്ദേശം 
ചെയ്യു ന്ന അംഗങ്ങ ളു ടെ യോഗ്യ ത ക ളും അ യോ ഗ്യ ത ക ളും അ വർക്ക് 
കൊടുക്കേണ്ടതായ ഫീസുകളും ബത്തകളും അവരുടെ സേവന വ്യവസ്ഥകളും 
നിർണ്ണയിക്കപ്പെടുന്ന പ്രകാരമായിരിക്കുന്നതാണ്. 


- 17 ബി. കമ്മീഷന്റെ ചുമതലകൾ :- (1) കമ്മീഷന്താഴെപ്പറയുന്ന ചുമതലകൾ 
ഉണ്ടായിരിക്കുന്നതാണ്, അതായത്: 

( എ ) സംസ്ഥാനത്തിലെ പോലീസ് സേനയുടെ പ്രവർത്തനത്തിനായുള്ള 
വിശദമായ മാർഗ്ഗരേഖയും നയരൂപീകരണത്തിനായുള്ള ചട്ടക്കൂടും ഉണ്ടാക്കുകയും; 

( ബി ) പോലീസിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും സേവനവുമായി 
ബന്ധപ്പെട്ട ചുമതലകളുടെയും നടത്തിപ്പിന് നിർദ്ദേശങ്ങൾ നൽകുകയും; 

- ( സി ) പൊ തു വിൽ സംസ്ഥാനത്തെ പോലീസിന്റെ പ്രവർത്തനം 
കാലാകാലങ്ങളിൽ വിലയിരുത്തുകയും; 

( ഡി ) സർക്കാരിന് അതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച വാർഷിക 
റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും സമർപ്പിക്കുന്നതിനും; കൂടാതെ 

( ഇ ) സർക്കാർ അതിനേല്പിച്ചു കൊടു ക്കുന്ന അ ത്ത ര ത്തിലുള്ള മറ്റ് 
ചുമതലകൾ നിർവ്വഹിക്കുന്നതിനും. 

| ( 2) (1) -ാം ഉപവകുപ്പ് ( ഡി ) ഖണ്ഡപ്രകാരം കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് 
കിട്ടിയാലുടൻ നിയമസഭ മുമ്പാകെ വയ്ക്കേണ്ടതാണ്. 

( 3 ) കമ്മീഷന്റെ യാതൊരു പ്രവൃത്തിയോ നടപടികളോ, അപ്രകാരമുള്ള 
( പവർത്തിയോ നട പടികളോ ചെയ്തോ പാസ്സാ ക്കി യതോ ആയ സമയത്ത് 
കമ്മീ ഷ നിൽ ഏതെ ങ്കിലും ഒഴിവു ണ്ടാ യിരുന്നു എന്ന കാര ണ ത്താൽ മാത്രം 
അസാധുവായി കരുതാൻ പാടില്ലാത്തതാകുന്നു . 

- ( 4 ) കമ്മീഷൻ പുറപ്പെടുവിച്ച ഏതെങ്കിലും മാർഗ്ഗനിർദ്ദേശ രേഖകളിലോ 
അല്ലെങ്കിൽ നിർദ്ദേശ ങ്ങ ളിലോ എന്തു തന്നെ ആ യി രു ന്നാലും, അടിയന്തിര ഘട്ടം 
നേരിടു ന്ന തിന് സന്ദർഭം അപ കാരം ആ വ ശ്യ പ്പെടു ന്ന പക്ഷം സർക്കാ രിന് 
ഏതുകാര്യത്തിലും അതു ആവശ്യമെന്നു കരുതുന്ന അപകാരമുള്ള നിർദ്ദേശങ്ങൾ 
പുറപ്പെടുവിക്കാവുന്നതാണ്. 

( 5) കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പോലീസ് വകുപ്പിന് ബാധകമായിരിക്കുന്നതാണ്. 

എന്നാൽ, എഴുതി രേഖപ്പെടുത്തിയ കാരണങ്ങളാൽ, സർക്കാരിന്, കമ്മീഷന്റെ 
ഏതെങ്കിലും ശുപാർശയോ, നിർ ദ്ദേ ശ മോ , പൂർണ്ണ മാ യോ , ഭാഗീക മാ യോ , 
നിരസിക്കുകയോ രൂപഭേദപ്പെടുത്തുകയോ ചെയ്യാവുന്നതാണ്. 

- 17സി. പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡ്. (1) സംസ്ഥാന സർക്കാരിന്, 
പോലീസ് ഡ യ റ ക്ടർ ജനറൽ ചെയർമാനായും, പോലീസ് അഡീ ഷ ണൽ 
ഡ യ റ ക് ട ർ ജ ന റ ലിന്റെ പദ വി യിലുള്ള മറ്റ് നാല് മുതിർന്ന പോലീസ് 
ഉദ്യോ ഗ സ്ഥൻമാർ അംഗ ങ്ങ ളാ യു മുള്ള ഒരു പോലീസ് എ സ്റ്റാ ബി ഷ് മെ ന്റ് 

ബോർഡ് രൂപീകരിക്കാ വു ന്നതും അത് ഒരു വകുപ്പ് സംബന്ധമായ നികാ യമാ 
യിരിക്കുന്നതുമാണ്. 

( 2 ) ബോർഡിലെ അംഗങ്ങളുടെ ഉദ്യോഗകാലാവധിയും , ബോർഡിന്റെ 
പവർത്തന ത്തിനുള്ള നടപടിക്രമവും, ബോർഡ് അതിന്റെ പ്രവർത്തന ങ്ങ ളിൽ 
അ നു വർ ത്തി ക്കേ ണ്ട മാർ ഗ്ഗ നിർ ദ്ദേ ശ രേഖ കളും നിർണ്ണ യി ക്ക പ്പെ ടാ വുന്ന 
അപ്രകാരമുള്ള രീതിയിൽ ആയിരിക്കുന്നതാണ്. 


17ഡി. ബോർഡിന്റെ ചുമതലകൾ. - ( 1) ബോർഡ് താഴെപ്പറയുന്ന ചുമതലകൾ 
നിർവ്വഹിക്കേണ്ടതാണ്, അതായത് - 


( എ ) ഓരോ വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർക്കും ബാധകമാകാവുന്ന 
പ്രസക്തമായ സർവ്വീസ് നിയമങ്ങളുടെ വ്യവസ്ഥകൾക്ക് വിധേയമായി പോലീസ് 
ഓഫീസറുടെയോ പോലീസ് ഇൻസ്പെക്ടർ പദവിയിലോ അതിൽ കുറഞ്ഞതോ 
ആയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ സ്ഥലംമാറ്റങ്ങളിലും, നിയമനങ്ങളിലും, 
ഉദ്യോഗക്കയറ്റങ്ങളിലും മറ്റ് സേവന സംബന്ധമായ കാര്യങ്ങളിലും തീരുമാനമെടുക്കു 
ന്നതിനും ; 


- ( ബി ) പോ ലീസ് ഡെപ്യൂട്ടിസൂപ ണ്ടിന്റെ പദ വി യി ലോ , അ തിനു 
മുകളിലോ ഉള്ള ഉദ്യോഗസ്ഥൻമാരുടെ നിയ മ ന ത്തേയോ സ്ഥലംമാറ്റത്തേയോ 
സംബന്ധിച്ച് സമുചിതമായ ശുപാർശകൾ സംസ്ഥാന സർക്കാരിന് നൽകുന്നതിനും; 


( സി ) സംസ്ഥാനത്തെ പോലീസിന്റെ പ്രവർത്തനങ്ങളെ പൊതുവായോ 
പ്രത്യേകമായി എടുത്ത് പറയാവുന്നതോ ആയ പ്രവർത്തനങ്ങളെ പുനരവലോകനം 
ചെയ്യുന്നതിനും; 


( ഡി ) സർക്കാരിനാൽ ബോർഡിന് നൽകിയിട്ടുള്ള അപകാരമുള്ള മറ്റു 
ചുമതലകൾ നിർവ്വഹിക്കുന്നതിനും; 


(2) സർക്കാർ ബോർഡിന്റെ ശുപാർശകൾക്ക് അർഹമായ പരിഗണന 
നൽകേണ്ടതാണ്. 


- (3) സർക്കാരിന്, സ്വമേധയായോ, ബാധിക്കപ്പെട്ട വ്യക്തി നൽകിയിട്ടുള്ള 
നിവേദ ന ത്തിന്മേലോ എഴുതി രേഖപ്പെടുത്തുന്ന കാരണങ്ങളാൽ ബോർഡിന്റെ 
ഏതെങ്കിലും തീരുമാനമോ, ഉത്തരവോ റദ്ദാക്കുകയോ രൂപഭേദപ്പെടുത്തുകയോ 
ചെയ്യാവുന്നതാണ്. 

17 ഇ . പോലീസ് കംപ്ലയിന്റ് സ് അതോറിറ്റി. ( 1) സർക്കാർ പോലീസ് 
സൂപ്രണ്ടിന്റെ പദവിയിലോ അതിനുമുകളിലോ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥൻമാരുടെ 
ഗുരുതരമായ നടപടിദൂഷ്യങ്ങൾക്കും കൂടാതെ എല്ലാ പദവികളിലുമുള്ള പോലീസ് 
ഉദ്യോഗസ്ഥൻമാർക്കെതിരെയും ഗുരുതരമായ പരാതികൾ ഉൾപ്പെടുന്ന മരണം, 
ഗുരു ത ര മായ മുറിവേൽപ്പിക്കൽ, ബലാൽസം ഗം , പോലീസ് കസ്റ്റ ഡി യിലുള്ള 
സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുക തുടങ്ങിയ ഗുരുതരമായ പരാതികൾക്കെതിരെയും 
നടപടി എടുക്കുന്നതിലേക്കായി, സംസ്ഥാനതലത്തിൽ ഒരു പോലീസ് കംപ്ലയിന്റ് സ് 
അതോറിറ്റി സ്ഥാപിക്കേണ്ടതാണ്. 


( 2) സംസ്ഥാന അതോറിറ്റിയിൽ താഴെ പറയുന്ന അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ്, 
അതായത്: 

(i) ഹൈക്കോടതിയിൽനിന്നും വിരമിച്ച ഒരു ജഡ്ജി അതോറിറ്റിയുടെ 
ചെയർമാനും; 

( ii ) സർക്കാരിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിൽ സേവനത്തിലുള്ള 
ഒരു ഓഫീസറും; 

(iii) പോലീസ് അഡീ ഷ ണൽ ഡയറക്ടർ ജനറൽ പദ വി യിൽ 
സേവനത്തിലുള്ള ഒരു ഓഫീസറും. 

(3 ) സർക്കാർ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ പദവിയിലോ അതിന് 
താഴെയോ ഉള്ള പോലീ സു ദ്യോ ഗ സ്ഥൻമാർ ക്കെ തി രെ യുള്ള പരാ തി കൾ 
പരി ശോ ധി ക്കു ന്ന തിന് വേണ്ടി ജില്ലാ ത ല ത്തിൽ ഒരു പോലീസ് കംപ്ലയിന്റ് സ് 
അതോറിറ്റി സ്ഥാപിക്കേണ്ടതാണ്. 

| (4) ജില്ലാ അതോറിറ്റിയിൽ താഴെ പറയുന്ന അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ്, 
അതായത്: 

(i) റിട്ടയർ ചെയ്ത ഒരു ജില്ലാ ജഡ്ജി ചെയർമാനും; 
- ( ii ) ജില്ലാ കളക്ടർ; കൂടാതെ 

( iii) ജില്ലാ പോലീസ് സൂപ്രണ്ട്: 
എന്നാൽ, ഒരു ജില്ലാ അതോറിറ്റിയുടെ ചെയർമാനെ ഒന്നോ അതിലധികമോ 
ജില്ലാ അതോറിറ്റികളുടെ ചെയർമാനായി നിയമിക്കാവുന്നതാണ്. 

(5 ) സംസ്ഥാന അതോറിറ്റിയിലെയും ജില്ലാ അതോറിറ്റിയിലെയും അംഗങ്ങളുടെ 
സേവന വ്യവസ്ഥകളും വേതനവും മറ്റ് ആനുകൂല്യങ്ങളും അതോറിറ്റിയുടെയോ, 
അതോറിറ്റികളുടെയോ, പ്രവർത്തനങ്ങളുടെ നടപടിക്രമവും എന്നിവ നിർണ്ണയിക്ക 
പ്പെടുന്ന പ്രകാരമായിരിക്കുന്നതാണ്. 

| ( 6 ) സർക്കാർ അതോറിറ്റിയുമായോ അതോറിറ്റികളുമായോ കൂടിയാലോചിച്ച് 
അ വ രുടെ ചുമ ത ല കൾ യഥാ വിധി നിർ വ്വ ഹി ക്കു ന്ന തി നാ വ ശ്യ മായ എല്ലാ 
സൗകര്യങ്ങളും നൽകേണ്ടതാണ്. 

( 7 ) സംസ്ഥാന അതോറിറ്റിക്കും ജില്ലാതല അതോറിറ്റിക്കും അന്വേഷണം 
നടത്തുന്നതിനായി 1908 - ലെ സിവിൽ നടപടി നിയമസംഹിത ( 1908 - ലെ 5 -ാം കേന്ദ 
ആക്റ്റ് ) പ്രകാരം ഒരു വ്യ വ ഹാരം വിചാരണ ചെയ്യു മ്പോൾ ഒരു സിവിൽ 
കോടതിക്കുള്ള എല്ലാ അധികാരങ്ങളും താഴെ പറയുന്ന സംഗതികളെ സംബന്ധിച്ച് 
ഉണ്ടായിരിക്കുന്നതാണ്, അതായത്: 

( എ ) ഏതെങ്കിലും ആളെ വിളിച്ചു വരുത്തുന്നതിനും ഹാജരാക്കൽ ഉറപ്പു 
വരുത്തുന്നതിനും, സത്യപ്രസ്താവനയിൻമേൽ വിസ്തരിക്കുന്നതിനും; 

( ബി) ഏതെങ്കിലും രേഖ കണ്ടെത്തുന്നതിനും ഹാജരാക്കുന്നതിനും ആവശ്യ 
പ്പെടുന്നതിനും; 

( സി ) സത്യവാങ്മൂലത്തിൻമേൽ തെളിവ് സ്വീകരിക്കുന്നതിനും; കൂടാതെ 
( ഡി ) നിർണ്ണയിക്കപ്പെടാവുന്ന മറ്റേതെങ്കിലും കാര്യത്തിനും. 


- ( 8 ) സർക്കാരിന്റെ എല്ലാ ഏജൻസികളും രേഖകൾ ഹാജരാക്കുന്നതിനും, 
റിക്കാർഡുകൾ പരിശോധിക്കുന്നതിനും തെളിവ് വിശകലനം ചെയ്യു ന്നതിനും 
അത്തരം അതോറിറ്റിയുടെയോ അതോറിറ്റികളുടെയോ ഉത്ത ര വു കൾപ്രകാരം 
പ്രവർത്തിക്കുന്ന അങ്ങിനെയുള്ള അതോറിറ്റിയോ അതോറിറ്റികളോ ഒരു ഓഫീസറോ 
ഏതെങ്കിലും കാര്യത്തിൽ അവരുടെ സഹായം ആവശ്യപ്പെടുമ്പോൾ വിദഗ്ദ്ധ 
സഹായത്തിനുള്ള വ്യവസ്ഥ സംബന്ധിച്ച് അതോറിറ്റിക്കോ അതോറിറ്റികൾക്കോ 
സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകേണ്ടതാണ്. 

( 9) കൃത്യവിലോപം വരുത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എതിരെയുള്ള 
വകുപ്പുതല ത്തിലോ കിമിനമോ ആയ ഏതെങ്കിലും നട പടിക്ക് വേണ്ടിയുള്ള 
അതോറിറ്റിയുടെയോ, അതോറിറ്റികളുടെയോ, ശുപാർശ കൾ, വകു പ്പു തല 
നടപടികൾ തുടങ്ങുന്നതുപോലെയോ ഒരു കിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതു 
പോലെയോ ആകുന്നിടത്തോളം ബാധകമാവുന്നതാണ്. എന്നാൽ, അപ്രകാരമുള്ള 
ശുപാർശ അന്വേഷണ ഉദ്യോഗസ്ഥനോ/ നിരീക്ഷണ ഉദ്യോഗസ്ഥനോ അദ്ദേഹം 
വകുപ്പുതല അന്വേഷണമോ ക്രിമിനൽ അന്വേഷണമോ അതത് സംഗതിപോലെ 
നട ത്തു ന്ന സംഗ തി യിൽ മന സ്സി ന്റെ വ്യാപനത്തെ സ്വാധീനിക്കു വാ ൻ 
പാടില്ലാത്തതുമാകുന്നു . . 

6. റദ്ദാക്കലും ഒഴിവാക്കലും. - ( 1) 2007 - ലെ കേരള പോലീസ് ( ഭേദഗതി) 
ഓർഡിനൻസ് ( 2007 - ലെ 45 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


- ( 2 ) അ ങ്ങനെ റദ്ദാക്കി യിരുന്നാൽതന്നെ യും , പ്രസ്തുത ഓർഡിനൻസ് 
പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്ത ഏതെങ്കിലും 
കാര്യമോ എടുത്ത ഏതെങ്കിലും നടപടിയോ ഈ ആക്റ്റിനാൽ ഭേദഗതി ചെയ്ത 
പകാ രമുള്ള പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്തതോ എടു ത്തതോ ആയി 
കരുതപ്പെടേണ്ടതാണ്. 


ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 


- പോലീസിന്റെ പ്രവർത്തനം നവീകരിക്കുന്നതിനുള്ള ചില നടപടികൾ സ്വീകരി 
ക്കു ന്ന തിന് കേരള സംസ്ഥാ നം ഉൾ പ്പെ ടെ യു ള്ള സംസ്ഥാ ന ങ്ങ ളോട് 
ഡബ്ളൂ . പി . ( സി ) 310 / 96 നമ്പർ കേസിലെ 22 - 9 - 2006 - ലെ വിധിന്യായപ്രകാരം 
ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശിച്ചു . സംസ്ഥാന സർക്കാരുകൾ പോലീസ് 
ആക്റ്റ് പരിഷ്ക്കരിക്കണമെന്നും, ആ സമയംവരെ സംസ്ഥാന സർക്കാരുകൾ കോടതി 
ഉത്ത ര വിൽ അട ങ്ങി യി രിക്കുന്ന നിർദ്ദേ ശ ങ്ങ ൾ നട പ്പാ ക്ക ണ മെന്നും കോടതി 
ഉത്തരവിൽ വ്യവസ്ഥ ചെയ്യുന്നു . 


- 2. കോടതിയുടെ നിർദ്ദേ ശ ങ്ങൾ. (i) സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റ 
രൂപീ ക ര ണവും ( ii ) ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ തെരഞ്ഞെടുപ്പും, 
നിയ മ ന വും ( iii ) ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, ഡെപ്യൂട്ടി 


10 


ഇൻ സ് പ ക് ടർ ജനറൽ, സൂപണ്ട് ഓഫ് പോലീസ് , സ്റ്റേഷൻ ഹൗസ് 
ഓ ഫീ സർ എന്നി വരുടെ നിശ്ചിത ഉദ്യോ ഗ കാ ലാ വധി (iv ) അന്വേ ഷണ് 
ചുമതലയുള്ള പോലീസ് ആയും ക്രമസമാധാന ചുമതലയുള്ള പോലീസായുമുള്ള 
വേർ തി രി ക്ക ൽ ( v) പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡിന്റെ സ്ഥാപിക്കൽ 
( vi ) സംസ്ഥാ ന ത ല ത്തിലും ജില്ലാ ത ല ത്തിലും പോലീസ് കംപ്ലയ് ൻറ് സ് 
അതോറിറ്റിയുടെ രൂപീകരണം എന്നിവയുമായി ബന്ധപ്പെട്ടവയാണ്. 


3. ബഹുമാനപ്പെട്ട കോടതി 11 - 1- 2007 - ലെ വിധിന്യായപ്രകാരം 31- 3 - 2007 -ാം 
തീയ തിക്കു മുമ്പ് എല്ലാ നിർദ്ദേ ശ ങ്ങളും പാലിക്ക ണ മെന്നും നിർദ്ദേ ശ ങ്ങ ൾ 
നടപ്പാക്കിയശേഷം 10 - 4- 2007 -ാം തീയതിക്കുമുമ്പ് കോടതി മുമ്പാകെ സത്യവാങ്മൂലം 
ഫയൽ ചെയ്യണമെന്നും നിർദ്ദേശിക്കുകയുണ്ടായി. 


4. നിയമസഭ സമ്മേളനത്തിലല്ലാതിരുന്നതിനാലും, മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങൾക്ക് 
ഉടൻതന്നെ പ്രാബല്യം നൽ കേ ണ്ട തി നാ ലും , 2007 - ലെ കേരള പോലീസ് 
( ഭേ ദ ഗതി) ഓർഡിനൻസ് 2017 ഫെബ്രു വരി 12 -ാം തീയതി കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തുകയും 2007 - ലെ 23 -ാം നമ്പർ ഓർഡിനൻസായി 2007 ഫെബ്രുവരി 
12 -ാം തീയതിയിലെ 268 -ാം നമ്പർ കേരള അസാധാരണ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കു 
കയും ചെയ്തു . 

5. 2007 മാർച്ച് 2 -ാം തീയതി ആരം ഭിച്ച് 2007 മാർച്ച് 29 -ാം തീയതി 
അവസാനിച്ച് നിയമസഭാ സമ്മേളനകാലത്ത് 2007 - ലെ 23 -ാം നമ്പർ ഓർഡിനൻസിനു 
പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുളള ഒരു ബിൽ 
നിയമ സഭയിൽ അവതരിപ്പിരിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്ന 
തിനാലും 2007 - ലെ കേരള പോലീസ് ( ഭേദഗതി) ഓർഡിനൻസ് 2007 മാർച്ച് 30 -ാം 
തീയ തി കേരള ഗവർണ്ണർ വിളം ബ ര പ്പെ ടു ത്തു കയും 2 007 - ലെ 29 - ാം നമ്പർ 
ഓർഡിനൻ സായി 2007 ഏപ്രിൽ 2 -ാം തീയതിയിലെ 634 -ാം നമ്പർ കേരള 
അസാധാരണ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു . 

6. 2007 ജൂൺ 19 -ാം തീയതി ആരം ഭിച്ച് 2007 ജൂലൈ 26 -ാം തീയതി 
അ വ സാ നിച്ച് നിയ മ സ ഭയുടെസമ്മേള ന കാ ലത്ത് 2007 - ലെ 29 -ാം നമ്പർ 
ഓർ ഡി നൻസിനു പകരം സം സ്ഥാ ന നി യ മ സ ഭയുടെ ഒരു ആക്റ്റ് കൊണ്ടു 
വരു ന്ന തി നു ളള ഒരു ബിൽ അ വ ത രി പ്പി ക്കു ന്ന തിനും പാസ്സാ ക്കു ന്ന തിനും 
കഴിയാതിരുന്നതിനാലും, 2007 - ലെ കേരള പോലീസ് ( ഭേദഗതി) ഓർഡിനൻസ് കേരള 
ഗവർണ്ണർ വിളംബരപ്പെടുത്തുകയും 2007- ലെ 45 -ാം നമ്പർ ഓർഡിനൻസായി 2007 
ജൂലൈ 30 -ാം തീയതിയിലെ 1405 -ാം നമ്പർ കേരള അസാ ധാ ര ണ ഗസറ്റിൽ 
പ്രസിദ്ധീകരിക്കുകയും ചെയ്തു . 

7 . പ്രസ്തുത ഓർഡിനൻസിനുപകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് 
കൊണ്ടുവരുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


- 11 


ധനകാര്യമെമ്മോറാണ്ടം 
I ബില്ലിലെ 17 - എ ഖണ് ഡം ഗവർണ്ണർ നാമ നിർദ്ദേശം ചെയ്യുന്ന മൂന്ന് 
അനൗദ്യോഗിക അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു സംസ്ഥാന സുരക്ഷാകമ്മീഷൻ സർക്കാർ 
ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനംവഴി രൂപവൽക്കരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നു . 
പസ്തു ത അംഗ ങ്ങൾക്കു ളള ഫീസ്, റ്റി . എ ., ഡി . എ . , മ ത ലാ യ വ യു ടെ 
കണക്കിൽ 5 ലക്ഷം രൂപ വാർഷിക ചെലവ് വേണ്ടിവരുമെന്ന് പ്രതീക്ഷിക്കുന്നു . 

II ബില്ലിലെ 17 - ഇ ഖണ്ഡപ്രകാരം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുളള 
പരാതികൾ പരിശോധിക്കുന്നതിന് സംസ്ഥാനതലത്തിലും, ജില്ലാതലത്തിലും ഉളള 
പോലീസ് കംപ്ലയിന്റ് അതോറിറ്റികൾക്ക് വ്യവസ്ഥ ചെയ്യുന്നു . സംസ്ഥാനതല 
അതോറിറ്റിയിൽ ( എ ) ഹൈക്കോടതിയിലെ റിട്ടയർ ചെയ്ത ജഡ്ജി ( ബി ) സർക്കാരിന്റെ 
പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റാങ്കിലുള്ള ഒരു ഓഫീസർ, അഡീഷണൽ ഡയറക്ടർ 
ജന റൽ ഓഫ് പോലീസിന്റെ റാങ്കി ലു ളള ഒരു ഉദ്യോ ഗ സ്ഥൻ എന്നിവർ 
ഉൾപ്പെട്ടിരിക്കേണ്ടതാണ്. ജില്ലാ അതോറിറ്റിയിൽ ചെയർമാനായി റിട്ടയർചെയ്ത ഒരു 
ജില്ലാ ജഡ്ജിയും, അംഗങ്ങളായി ജില്ലാ കലക്ടറും, ജില്ലാ പോലീസ് സൂപ്രണ്ടും 
ഉൾപ്പെട്ടിരിക്കേണ്ടതാണ്. ഈ ഇനത്തിലേക്കു ളള ആവർത്തന ചെലവ് ഉദ്ദേശം 
അറു പ തു ലക്ഷത്തിഎൺപതി നാ യിരം രൂപ യായും പോലീസ് കംപ്ലയിന്റ സ് 
അതോറിറ്റിയുടെ അനാവർത്തന ചെലവ് എഴുപത്തിഅഞ്ചു ലക്ഷം രൂപയായും 
പ്രതീക്ഷിക്കുന്നു. 
ഏൽപിച്ചു കൊടുത്ത നിയമ നിർമ്മാണാധികാരം 

- സംബന്ധിച്ച മെമ്മോറാണ്ടം 
ബില്ലിലെ 3 -ാം ഖണ്ഡ പ്രകാരം ചേർക്കാൻ ഉദ്ദേശിച്ചിട്ടുളള 3 എ വകുപ്പ് 
വേഗത്തിലുള്ള അന്വേഷണവും, കൂടുതൽ പ്രാഗത്ഭ്യവും, ജനങ്ങളുമായി മെച്ചപ്പെട്ട 
സംസർഗ്ഗവും ഉറപ്പു വരുത്തുന്നതിനായി അന്വേഷണ ചുമതലയുള്ള പോലീസിനെ 
ക്രമസമാധാന ചുമതലയുള്ള പോലീസിൽനിന്നും വേർതിരിക്കുന്നതിനുള്ള ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്തുന്നു . അപ്രകാരമുളള 
വിഭ ജ ന ത്തിന്റെ മേഖലകൾ വിനിർദ്ദേശിക്കുന്ന ആവശ്യത്തിലേക്കായി ചട്ട ങ്ങൾ 
ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. 

ബില്ലിലെ 5 -ാം ഖണ്ഡ പ കാ രം ചേർക്കാൻ ഉദ്ദേശിച്ചിട്ടു ഇള 
17 എ വകു പ്പിന്റെ (1) -ാം ഉപ വകുപ്പ് ഒരു സംസ്ഥാന സുര ക്ഷാ കമ്മീഷൻ 
രൂപവൽക്കരിക്കുന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്തുന്നു . ( 8 ) -ാം ഉപവകുപ്പ്, 
അംഗ ങ്ങളുടെ നിയ മ ന വ്യ വ സ്ഥ കളും നിബ ന്ധ നകളും അവരുടെ ബത്തകളും 
സംബന്ധിച്ച ചട്ടങ്ങൾ നിർണ്ണയിക്കുന്നതിനും ; 

ബില്ലിലെ 5 -ാം ഖണ്ഡപ്രകാരം ചേർക്കാൻ ഉദ്ദേശിച്ചിട്ടുളള 17 സി വകുപ്പിന്റെ 
( 1) -ാം ഉപവകുപ്പ് പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡ് രൂപവൽക്കരിക്കുന്നതിന് 
സർക്കാരിനെ അ ധി കാ ര പ്പെ ടു ത്തു ന്നു . നിർദ്ദിഷ്ട ബില്ലിലെ 17 സി ( 2 ) 
വകു പ്പു പ്രകാരം ബോർഡിലെ അംഗ ങ്ങ ളുടെ നിബ ന്ധ നകളും വ്യവസ്ഥകളും 
ബോർഡിന്റെ പ്രവർത്തനത്തിനുള്ള നടപടിക്രമവും, ബോർഡ് അതിന്റെ പ്രവർത്തന 
ങ്ങളിൽ അനുവർത്തിക്കേണ്ട മാർഗ്ഗനിർദ്ദേശ രേഖകളും നിർണ്ണയിക്കുന്നതിന് ചട്ടങ്ങൾ 
ഉണ്ടാക്കുന്നതിനും ; 


- 12 


- ബില്ലിലെ 5 -ാം ഖണ്ഡ പ്രകാരം ചേർക്കാൻ ഉദ്ദേശിച്ചിട്ടുളള 17 ഇ വകുപ്പ് 
സംസ്ഥാനതലത്തിലും, ജില്ലാതലത്തിലും പോലീസ് കംപ്ലയിന്റ് സ് അതോറിറ്റികൾ 
സ്ഥാപിക്കാൻ സർക്കാരിനെ അധികാരപ്പെടുത്തുന്നു . സംസ്ഥാന അതോറിറ്റി 
യിലേ യും , ജില്ലാ അതോറിറ്റിയിലേയും അംഗങ്ങളുടെ സേവന വ്യവസ്ഥകളും, 
വേത നവും മറ്റ് ബത്ത കളും അതോറിറ്റികളുടെ പ്രവർത്ത ന ത്തിനുള്ള നട പടി 
ക്രമങ്ങളും ചട്ടങ്ങളാൽ നിർണ്ണയിക്കുന്നതിനും ; 

- നിർമ്മിക്കപ്പെടേണ്ട ചട്ടങ്ങൾ സാധാരണ സ്വഭാവത്തോടുകൂടിയതും, ആക്റ്റിലെ 
വിവിധ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതുമാണ്. മാത്രമല്ല 
ഉണ്ടാക്കുന്ന ചട്ടങ്ങൾ നിയമസഭയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയവുമാണ്. 
ഏൽപ്പിച്ചുകൊടുത്ത നിയമ നിർമ്മാ ണാ ധികാരം സാധാ ര ണ സ്വ ഭാ വ ത്തോടു 
കൂടിയതാണ്. 


കോടിയേരി ബാലകൃഷ്ണൻ 


